Kerala Gazette No. 19 dated 16th October 2012 . 


PART I 


Section üi 


OVERNA 


2 കി 


WWMENT OF 


KERALA 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണ - എ ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 6790 / ലെഗ്.എ2/ 2012 / നിയമം. 


തിരുവനന്തപുരം, 2012 ജൂലൈ 28 


1934 ശ്രാവണം 6. 


കേരള സംസ്ഥാന നിയമസഭയുടെ താഴെപ്പറയുന്ന ആക്റ്റ് പൊതുജനങ്ങളുടെ 
അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു. നിയമസഭ പാസ്സാക്കിയ പ്രകാരമുള്ള 
ബില്ലിന് 2012 ജൂലൈ 27 -ാം തീയതി ഗവർണ്ണറുടെ അനുമതി ലഭിച്ചു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


സി . കെ . പത്മാകരൻ, 
നിയമ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


2012 - ലെ 16 -ാം ആക്റ്റ് 


2012 - ലെ കേരള ധനകാര്യ ആക്ട് 


2012 - 2013 സാമ്പത്തിക വർഷത്തേക്കുള്ള കേരള സർക്കാരിന്റെ 
ചില ധനകാര്യ നിർദ്ദേശങ്ങൾക്ക് പ്രാബല്യം 

നൽകുന്നതിനുള്ള 

- ഒരു 
ആക്റ്റ് 


പീഠിക - 2012 - 2013 സാമ്പത്തിക വർഷത്തേക്കുള്ള കേരള സർക്കാരിന്റെ 
ചില ധനകാര്യ നിർദ്ദേശങ്ങൾക്ക് പ്രാബല്യം നൽകേണ്ടത് യുക്തമായിരിക്കയാൽ ; 

ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിമൂന്നാം സംവൽസരത്തിൽ താഴെ പറയും 
പ്രകാരം നിയമമുണ്ടാക്കുന്നു: 

- 1. ചുരുക്കപ്പേരും പ്രാരംഭവും: - (1) ഈ ആക്റ്റിന് 2012- ലെ കേരള ധനകാര്യ 
ആക്റ്റ്എന്ന് പേര് പറയാം. 


( 2) ഈ ആക്റ്റിൽ മറ്റുവിധത്തിൽ വ്യവസ്ഥചെയ്തിട്ടുള്ള പ്രകാരമൊഴികെ, 
8 -ാം വകുപ്പിന്റെ (2) -ാം ഉപവകുപ്പ് ഉടൻ പ്രാബല്യത്തിൽ വന്നതായും ഈ ആക്റ്റിലെ 
ശേഷിക്കുന്ന വ്യവസ്ഥകൾ 2012 ഏപ്രിൽ 1 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായും 
കരുതപ്പെടേണ്ടതാണ്. 


- 2. 1959 - ലെ 17 -ാം ആക്ടിന്റെ ഭേദഗതി. 1959- ലെ കേരള മുദ്രപ്പത്ര ആക്ടിൽ 
( 1959 - ലെ 17 ), പട്ടികയിൽ - 


- (1) ക്രമനമ്പർ 31- ൽ , (i) -ാം ഖണ്ഡത്തിൽ, (2 ) -ാം കോളത്തിലെ ഉൾക്കുറിപ്പിന് 
പകരം താഴെ പറയുന്ന ഉൾക്കുറിപ്പ് ചേർക്കേണ്ടതാണ്, അതായത്: 

“ഇഷ്ടദാനം ഒരാളുടെ അച്ഛൻ, അമ്മ, 
അച്ഛന്റെയോ അമ്മയുടെയോ അച്ഛൻ, 
അച്ഛന്റെയോ അമ്മയുടെയോ അമ്മ, 
ഭർത്താവ്, ഭാര്യ , മകൻ, മകൾ, 
സഹോദരൻ, സഹോദരി, അല്ലെങ്കിൽ 
ചെറു മ ക്ക ൾ - എ ന്നി വരുടെ 
പേർക്കാവുമ്പോൾ ; 


( 2) ക്രമനമ്പർ 42 - ൽ, - 

- ( എ ) (i) -ാം ഖണ്ഡത്തിൽ, (3) -ാം കോളത്തിലെ ഉൾക്കുറിപ്പിനുപകരം താഴെ 
പറയുന്ന ഉൾക്കുറിപ്പ് ചേർക്കേണ്ടതാണ്, അതായത്: 

“ പരമാവധി 1000 രൂപയ്ക്കു വിധേയമായി, 
ഭൂമിയുടെ വേർതിരിക്കപ്പെട്ട ഓഹരി 
യുടെയോ ഓഹരികളുടെയോ ന്യായ 
വിലയും കരണത്തിൽ കാണിച്ചിട്ടുള്ള 
അത്തരം വേർതിരിക്കപ്പെട്ട ഓഹരി 
യിലെയോ ഓഹരികളിലെയോ മറ്റ് 
വസ്തുക്കളുടെ വിലയും അല്ലെങ്കിൽ 
ക ര ണ ത്തിൽ കാണിച്ച പ്രകാരം 
വേർതിരിക്കപ്പെട്ട ഓഹരിയിലെയോ 
ഓഹരികളിലെയോ എല്ലാ വസ്തു 
ക്ക ളു ടെയും വിലയോ, ഇവ യിൽ 
ഏതാണോ കൂടുതൽ, അതിന്റെ ഓരോ 
100 രൂപയ്ക്കോ അതിന്റെ ഭാഗത്തിനോ 
ഒരു രൂപ. ; 


( ബി ) വിശദീകരണത്തിനുപകരം താഴെ പറയുന്ന വിശദീകരണം ചേർക്കേ 
ണ്ടതാണ്, അതായത്: 

“ വിശദീകരണം. - കുടുംബം എന്നാൽ, അതതുസംഗതിപോലെ, അച്ഛൻ, അമ്മ, 
അച്ഛന്റെയോ, അമ്മയുടെയോ അച്ഛൻ, അച്ഛന്റെയോ അമ്മയുടെയോ അമ്മ, ഭർത്താവ്, 
ഭാര്യ , മകൻ, മകൾ, ചെറു മ ക്ക ൾ , സഹോദ ര ൻ , സഹോദരി എന്നിവരും 
മരിച്ചുപോയ മക്കളുടെ നിയമാനുസൃത അവകാശികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും 
എന്നർത്ഥമാകുന്നു . ; 

( 3) ക്രമനമ്പർ 48 - ൽ, ( എ ) ഖണ്ഡത്തിനും അതിനെതിരെയുള്ള (2 ) - ഉം ( 3)- ഉം 
കോളങ്ങളിലെ ഉൾക്കുറിപ്പുകൾക്കും പകരം താഴെ പറയുന്ന ഖണ്ഡവും ഉൾക്കുറിപ്പുകളും 
യഥാക്രമം ചേർക്കേണ്ടതാണ്, അതായത്: 

“( എ ) അങ്ങനെയുള്ള ഒഴിമുറി ഒരാളുടെ പര മാ വധി 1000 രൂപയ്ക്ക് 
അച്ഛൻ, അമ്മ, അച്ഛന്റെയോ വിധേയമായി, അവകാശം ത്യജിച്ചതിന് 
അമ്മയുടെയോ അച്ഛൻ, അച്ഛന്റെയോ 

ആനു പാ തി ക മായി അവകാശം 
അമ്മയുടെയോ അമ്മ, ഭർത്താവ്, 

ത്യജിച്ച ഭൂമിയുടെ ന്യായ വി ല 
ഭാര്യ, മകൻ, മകൾ, സഹോദരൻ, 

യു ടെയും മറ്റു വസ്തു ക്ക ളുടെ 

വിലയുടെയും തുകയോ അവകാശ 
സഹോദരി, ചെറുമക്കൾ അല്ലെങ്കിൽ 

വാദമോ അവകാശം ത്യജിച്ചതിന് 
മരിച്ചുപോയ മക്കളുടെ നിയമാനുസൃത 

ആനു പാ തി ക മായി അവ കാശം 
അവകാശികൾ എന്നിവരുടെ 

ത്യജിച്ച് എല്ലാ വസ്തുക്കളുടെയും 
പേർക്കാവുമ്പോൾ. 

വി ല യാ അ വ കാ ശ വാ ദ മാ 
അ ല്ലെ ങ്കിൽ ഒഴിമുറിക്കുള്ള 
| പ്രതിഫലമോ ഇവയിൽ ഏതാണോ 
കൂടു തൽ, അതിന്റെ ഓരോ 100 
രൂപയ്ക്കോ അതിന്റെ ഭാഗത്തിനോ 
ഒരു രൂപ. ; 


- (4 ) ക്രമനമ്പർ 51- ൽ , ( എ ) ഖണ്ഡത്തിൽ, (i) -ാം ഉപഖണ്ഡത്തിൽ, ( 2) -ാം 
കോളത്തിലെ ഉൾക്കുറിപ്പിനുപകരം താഴെ പറയുന്ന ഉൾക്കുറിപ്പ് ചേർക്കേണ്ടതാണ്, 
അതായത്: 

“ധനനിശ്ചയം ഒരാളുടെ അച്ഛൻ, അമ്മ, 
അച്ഛ ന്റെ യോ അമ്മ യു ടെയോ അച്ഛൻ, 
അച്ഛ ന്റെ യോ അമ്മ യു ടെ യോ അ മ്മ , 
ഭർത്താവ്, ഭാര്യ, മകൻ, മകൾ, സഹോദരൻ, 
സഹോദരി അല്ലെ ങ്കിൽ ചെറു മ ക്ക ൾ 

- എ ന്നി വ രു ടെ പേർക്കാ വു മ്പോൾ. . 
- 3. 1961- ലെ 13 -ാം ആക്ടിന്റെ ഭേദഗതി. - 1961- ലെ കേരള ഭൂനികുതി ആക്ടിൽ 
( 1961- ലെ 13 ), 6 -ാം വകുപ്പിൽ, - 
(1) (1) -ാം ഉപവകുപ്പിൽ, - 

- ( എ ) “ ഒരു രൂപ ”, “രണ്ട് രൂപ ”, “നാല് രൂപ” എന്നീ വാക്കുകൾക്ക് 
പകരം “രണ്ടു രൂപ ”, “നാല് രൂപ ”, “എട്ട് രൂപ , എന്നീ വാക്കുകൾ യഥാക്രമം 
ചേർക്കേണ്ടതാണ്; 

( ബി ) ക്ലിപ്തനിബന്ധനയിൽ, “അൻപത് പൈസ ”, “ ഒരു രൂപ , “രണ്ട് 
രൂപ ” എന്നീ വാക്കുകൾക്ക് പകരം “ ഒരു രൂപ ”, “രണ്ട്രൂപ ”, “ നാല് രൂപ എന്നീ 
വാക്കുകൾ യഥാക്രമം ചേർക്കേണ്ടതാണ്; 

( 2 ) ( 2 ) -ാം ഉപവകുപ്പിൽ, “അഞ്ചിൽ ഒന്ന് എന്ന വാക്കുകൾക്ക് പകരം 
“അഞ്ചിൽ രണ്ട് എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 


- 4. 1963 - ലെ 15 -ാം ആക്റ്റിന്റെ ഭേദഗതി. - 1963 - ലെ കേരള പൊതു വിൽപ്പന 
നികുതി ആക്റ്റിൽ (1963 - ലെ 15 ), 

(1) 17 -ാം വകുപ്പിൽ, - 

- ( എ ) (6 ) -ാം ഉപവകുപ്പിൽ, നാലാമത്തെ ക്ലിപ്തനിബന്ധനയ്ക്കുപകരം താഴെ 
പറയുന്ന ക്ലിനിബന്ധന ചേർക്കേണ്ടതാണ്, അതായത്: 


- “എന്നിരുന്നാലും, 2011 മാർച്ച് 31- ന് തീർപ്പാകാതെ നിലവിലുണ്ടായിരുന്ന എല്ലാ 
നികുതിനിർണ്ണയങ്ങളും 2013 മാർച്ച് 31- നോ അതിനുമുൻപോ പൂർത്തിയാക്കേണ്ടതാണ്. ; 

( ബി ) (8) -ാം ഉപവകുപ്പിൽ, 

- (i) ഒന്നാമത്തെ ക്ലിപ്തനിബന്ധനയ്ക്കു പകരം താഴെ പറയുന്ന ക്ലിപ്ത 
നിബന്ധന ചേർക്കേണ്ടതാണ്, അതായത്: 


“എന്നാൽ, 2011 മാർച്ച് 31 - ന് തീർപ്പാകാതെ നില വി ലു ണ്ടാ യിരുന്ന 
അങ്ങനെയുള്ള എല്ലാ നികുതിനിർണ്ണയങ്ങളും അല്ലെങ്കിൽ പുനർനികുതി നിർണ്ണയങ്ങളും 
2013 മാർച്ച് 31- നോ അതിനുമുൻപോ പൂർത്തിയാക്കേണ്ടതാണ്. ; 

(ii ) മൂന്നാമത്തെ ക്ലിപ്തനിബന്ധനയ്ക്കുപകരം താഴെ പറയുന്ന ക്ലിപ്ത 
നിബന്ധന ചേർക്കേണ്ടതാണ്, അതായത്: 


“എന്നു മാ ത മ ല്ല , 2011 മാർച്ച് 31- ന് തീർപ്പാകാതെ നിലവിലുണ്ടായിരുന്ന 
അങ്ങനെയുള്ള എല്ലാ പുതുക്കിയ നികുതിനിർണ്ണയങ്ങളും അല്ലെങ്കിൽ പുതുക്കിയ 
പുനർനികുതി നിർണ്ണയങ്ങളും അല്ലെങ്കിൽ മടക്കി അയച്ച നികുതി നിർണ്ണയങ്ങളും 
2013 മാർച്ച് 31- നോ അതിനുമുൻപോ പൂർത്തിയാക്കേണ്ടതാണ്. ; 

( 2 ) 58 -ാം വകുപ്പിനുശേഷം താഴെ പറയുന്ന വകുപ്പ് ചേർക്കേണ്ടതാണ്, 
അതായത്: 

- “58 എ . ഇലക്ട്രോ ണിക് സംവി ധാ ന ത്തിലൂടെ ഫയൽ ചെയ്യലും പണം 
അടയ്ക്കലും.: - (1) സർക്കാരിന്, അസസ്സിയോട് അയാൾ ഈ ആക്റ്റിൻകീഴിൽ സമർപ്പി 
ക്കേണ്ടതായ റിട്ടേണുകളും, ഫാറങ്ങളും, മറ്റു പ്രതികകളും ഈ ആക്റ്റിൻ കീഴിൽ 
അട യ് ക്കേണ്ടതായ നികു തിയും ഫീസും മറ്റു തുക കളും ഇല ക് ടാ ണിക് 
സംവിധാനത്തിലൂടെ വാണിജ്യ നികുതി വകുപ്പിന്റെഔദ്യോഗിക വെബ്സൈറ്റ് 
മുഖേന സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെടാവുന്നതാണ്. 


( 2 ) 57 -ാം വകുപ്പിൽ എന്തു തന്നെ അടങ്ങിയിരുന്നാലും, ഇലക്ട്രോണിക് 
സംവി ധാ ന ത്തി ലൂ ടെ റിട്ടേ ണു കളും ഫാറ ങ്ങളും മറ്റു പ്രതി ക കളും ഫയൽ 
ചെയ്യുന്നതോ ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെ നികുതിയും ഫീസും മറ്റുതുകകളും 
അടയ്ക്കുന്നതോ ആയ ആവശ്യം നടപ്പാക്കുന്നതിന്, കമ്മീഷണർക്ക്, ഗസറ്റ്വിജ്ഞാപനം 
വഴി, ഈ ആക്ടിൻകീഴിൽ നിർണ്ണയിച്ചിട്ടുള്ള ഫാറങ്ങളിൽ അനുയോജ്യമായ ഭേദഗതികൾ 
വരുത്താവുന്നതും അത്തരം റിട്ടേണുകളുടെയും ഫാറങ്ങളുടെയും മറ്റു പ്രതികകളുടെയും 
സമർപ്പണത്തിന്റെയും പ്രമാണീകരണത്തിന്റെയും രീതിയിൽ ആവശ്യമായ മാറ്റങ്ങൾ 
വരുത്താവുന്നതുമാണ്. അങ്ങനെ വരുത്തിയ ഭേദഗതികൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ 
വാണിജ്യ നികുതി വകുപ്പിന്റെ വെബ്സൈറ്റിലും കമ്മീഷണർക്ക് യുക്തമെന്ന് തോന്നുന്ന 
പ്രകാരമുള്ള മറ്റുരീതിയിലും പ്രസിദ്ധപ്പെടുത്തേണ്ടതാണ്.”. 

- 5. 1976 - ലെ 19 -ാം ആക്ടിന്റെ ഭേദഗതി. - 1976 - ലെ കേരള മോട്ടോർ വാഹന 
നികുതി ചുമത്തൽ ആക്ടിൽ ( 1976 - ലെ 19), പട്ടിക യിലെ അനു ബന്ധം - I- ൽ , 
ക്രമനമ്പർ എ - യിൽ (1) -ാം കോളത്തിലെ 3, 4, 5, 6 എന്നീ ഇനങ്ങൾക്കും അതിനെതിരെ 
( 2) - ഉം ( 3) - ഉം കോളങ്ങളിലെ ഉൾക്കുറിപ്പുകൾക്കും പകരം താഴെ പറയുന്ന ഇനങ്ങളും 
ഉൾക്കുറിപ്പുകളും യഥാക്രമം ചേർക്കേണ്ടതാണ്, അതായത്: 
“3. കയമൂല്യം അഞ്ചുലക്ഷം രൂപവരെ വാഹനത്തിന്റെ ക്രയമൂല്യത്തിന്റെ 
- യുള്ള മോട്ടോർ കാറുകളും വ്യക്തി 6 % 
പരമായ ഉപയോഗത്തിനുള്ള സ്വകാര്യ 

സർവ്വീസ് വാഹനങ്ങളും (എൻ. റ്റി. വി. 
4. കയമൂല്യം അഞ്ചുലക്ഷം രൂപയിൽ വാഹനത്തിന്റെ ക്രയമൂല്യത്തിന്റെ 

കൂടുതലും പത്തുലക്ഷം രൂപവരെ 8 % 
യുള്ളതുമായ മോട്ടോർ കാറുകളും 
വ്യക്തിപരമായ ഉപയോഗത്തിനുള്ള 
സ്വകാര്യ സർവ്വീസ് വാഹനങ്ങളും 
(എൻ. റ്റി . വി.) 


10 % 


5. കയമൂല്യം പത്തുലക്ഷം രൂപയിൽ വാഹനത്തിന്റെ കയമൂല്യത്തിന്റെ 

കൂടുതലും പതിനഞ്ചുലക്ഷംരൂപവരെ 
യുള്ളതുമായ മോട്ടോർ കാറുകളും 
വ്യക്തിപരമായ ഉപയോഗത്തിനുള്ള 
സ്വകാര്യ സർവ്വീസ് വാഹനങ്ങളും 
(എൻ. റ്റി. വി.) 
6. ക്രയമൂല്യം പതിനഞ്ചുലക്ഷം രൂപയിൽ വാഹനത്തിന്റെ ക്രയമൂല്യത്തിന്റെ 

കൂടുതലുള്ള മോട്ടോർ കാറുകളും 
വ്യക്തിപരമായ ഉപയോഗത്തിനുള്ള 
സ്വകാര്യ സർവ്വീസ് വാഹനങ്ങളും 

(എൻ. റ്റി. വി.) 
6. 1976 - ലെ 32 -ാം ആക്റ്റിന്റെ ഭേദഗതി. - 1976 - ലെ കേരള ആഡംബരങ്ങളി 
ന്മേലുള്ള നികുതി ആക്റ്റിൽ ( 1976- ലെ 32 ), 4 ബി വകുപ്പിൽ, (1) -ാം ഉപവകുപ്പിന് 
താഴെ പറയുന്ന ക്ലിപ്തനിബന്ധന കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 


15 % . 


“എന്നാൽ, മത സ്ഥാ പ ന ങ്ങ ളുടെ ഉടമ സ്ഥതയിലുള്ളതും ആരാ ധ നാ ല യ 
ങ്ങളുടെ പരിസരത്ത് സ്ഥിതിചെയ്യുന്നതുമായ ഹാളുകളും ആഡിറ്റോറിയങ്ങളും ഈ 
ആക്ടിൻകീഴിൽ രജിസ്റ്റർ ചെയ്യേണ്ട ബാദ്ധ്യത ഉണ്ടായിരിക്കുന്നതല്ല. . 

- 7. 2004- ലെ 30 -ാം ആക്ടിന്റെ ഭേദഗതി. 2003 - ലെ കേരള മൂല്യവർദ്ധിത നികുതി 
ആക്റ്റിൽ ( 2004- ലെ 30), - 
- (1) 2 -ാം വകുപ്പിൽ, 

( എ ) ( xviiia ) ഖണ്ഡ ത്തി നു ശേഷം താഴെ പറ യു ന്ന ഖണ്ഡം 
ചേർക്കേണ്ടതാണ്, അതായത്: 

- “( xviiib ) “ ഫേം ” എന്നാൽ, 1932- ലെ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്റ്റിൽ 
( 1932 - ലെ 9 -ാം കേന്ദ്ര ആക്ട്) നിർവ്വചിച്ചപ്രകാരമുള്ള ഒരു ഫേം എന്നർത്ഥമാകുന്നതും 
അതിൽ 2008 - ലെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്റ്റിൽ ( 2009 - ലെ 6 -ാം 
കേന്ദ് ആക്റ്റ്) നിർവ്വചിച്ചപ്രകാരമുള്ള ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് 
ഉൾപ്പെടുന്നതുമാകുന്നു . ; 

( ബി ) (xXxi ) -ാം ഖണ്ഡ ത്തി നു ശേഷം താഴെ പറയുന്ന ഖണ്ഡം 
ചേർക്കേണ്ടതാണ്, അതായത്: 

“(xXxia ) “ പാർട്ട്ണർ , “ പാർട്ട്ണർഷിപ്പ് എന്നിവയ്ക്ക് 1932- ലെ ഇന്ത്യൻ 
പാർട്ട്ണർഷിപ്പ് ആക്റ്റിലും (1932 - ലെ 9 -ാം കേന്ദ്ര ആക്ട്) 2008- ലെ ലിമിറ്റഡ് ലയബിലിറ്റി 
പാർട്ട്ണർഷിപ്പ് ആക്റ്റിലും ( 2009- ലെ 6 -ാം കേന്ദ്ര ആക്ട്) നിർവ്വചിച്ചപകാരമുള്ള 
അതേ അർത്ഥം ഉണ്ടായിരിക്കുന്നതാണ്. ; 


( 2) 6 -ാം വകുപ്പിൽ, - 

( എ ) (1) -ാം ഉപവകുപ്പിൽ, - 


- (i ) ( എ ) ഖണ്ഡത്തിനുപകരം താഴെ പറയുന്ന ഖണ്ഡം ചേർക്കേണ്ടതാണ്, 
അതായത്: 


- “( എ ) രണ്ടും മൂന്നും പട്ടികകളിൽ വിനിർദ്ദേശിച്ചിട്ടുള്ള ചരക്കുകളുടെ 
സംഗതിയിൽ, അങ്ങനെയുള്ള ചരക്കുകളുടെ സംസ്ഥാ ന ത്തി ന കത്തുനട ത്തുന്ന 
വില്പനയുടെ എല്ലാ ഘട്ടങ്ങളിലും, അവയിൽ വിനിർദ്ദേശിച്ചിട്ടുള്ള നിരക്കുകളിലും, 
താഴെ വിനിർദ്ദേശിച്ചിരിക്കുന്ന ചരക്കുകളുടെ സംഗതിയിൽ, സംസ്ഥാനത്തിനകത്ത് 
അങ്ങനെയുള്ള ചരക്കുകളുടെ വില്പനയുടെ എല്ലാ ഘട്ടത്തിലും , (4) -ാം കോളത്തിൽ 
പറഞ്ഞിരിക്കുന്ന നിരക്കിലും, അതായത്: 


"" കമ 


- സാധനങ്ങളുടെ വിവരണം 
നമ്പർ 


എച്ച്. എസ്. എൻ. നികുതി നിരക്കുകൾ 

- കോഡ് ശതമാനത്തിൽ 


- 1 


2402 


* * * 


3 


* * * 


പുകയിലയുടെയോ പുകയിലയ്ക്ക് 
പകരമുള്ളതിന്റെയോ സിഗാർസ്, 
ചെറൂട്ട്സ്, സിഗറില്ലോസ്, സിഗററ്റ്സ് 
-- സോഡ ഒഴികെയുള്ള ഏറ്റഡ് 
ബ്രാൻഡഡ്ലഘുപാനീയങ്ങൾ 
പൊതുവെ വെസ്റ്റ് ടൈപ്പ് ബാഗുകൾ 
എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ "D 
രീതിയിൽ പങ്കുചെയ്ത ബാഗുകൾ 
ഒഴികെയുള്ള സാധനങ്ങൾ വഹിക്കു 
ന്നതിന് മറ്റെന്തെങ്കിലും പ്രകൃതത്തോടു 
കൂടിയ , അതിൽത്തന്നെ സാധനങ്ങൾ 
വഹിക്കാവുന്ന പ്രകൃതത്തോടുകൂടിയ 
പ്ലാസ്റ്റിക് നിർമ്മിത ക്യാരി ബാഗുകൾ 
പാൻ മസാല 

2106 .90. 20 
പാനിനുവേണ്ടിയുള്ള ചൂർണ്ണം 2106 .90.70 
പാൻ ചട്നി 
മറ്റ് നിർമ്മിത പുകയിലയും നിർമ്മിത 
പുകയിലയ്ക്ക് പകരമുള്ളതും ഹോമോജി 
നൈഡോപുനർ നിർമ്മിച്ചതോ ആയ 
പുകയില , പുകയില എക്സ്ട്രാറ്റുകളും 
എസ്സൻസുകളും 


22 . 5 


22. 5 


22 . 5 


2403 


22 .5 


വിശദീകരണം: ഈ ആക്ടിന്റെ പട്ടികകളോടൊപ്പം ചേർത്തിരിക്കുന്ന “പട്ടികകളുടെ 
വ്യാഖ്യാനത്തിനുള്ള ചട്ടങ്ങൾ ഈ ഖണ്ഡത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള എച്ച്.എസ്.എൻ. 
കോഡുകളുടെ വ്യാഖ്യാനങ്ങൾക്കും ബാധകമായിരിക്കുന്നതാണ്. ; 

( ii ) ( സി ) ഖണ്ഡത്തിൽ, “ നാല് ശതമാനം എന്ന വാക്കുകൾക്കുപകരം 
“അഞ്ച് ശതമാനം എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 

(iii ) ( ഡി ) ഖണ്ഡത്തിൽ, “12.5 % എന്ന അക്കങ്ങളും ചിഹ്നവും വരുന്ന 
രണ്ടിടത്തും അവയ്ക്കുപകരം "“13.5 % എന്ന അക്കങ്ങളും ചിഹ്നവും ചേർക്കേണ്ടതാണ്; 

- (iv ) (എഫ്) ഖണ്ഡ ത്തിൽ, “12. 5 ശതമാനം എന്ന അക്ക ങ്ങൾക്കും 
വാക്കിനും പകരം “ 13 .5 ശതമാനം എന്ന അക്കങ്ങളും വാക്കും ചേർക്കേണ്ടതാണ്; 

( v ) ഒ ന്നാമത്തെ ക്ലിപ്ത നി ബ ന്ധ ന യിൽ, “ നാല് ശത മാനം എന്ന 
വാക്കുകൾക്കുപകരം “അഞ്ച് ശതമാനം ” എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 

( vi ) നാലാമത്തെ ക്ലിപ്തനിബന്ധനയ്ക്ക് പകരം താഴെ പറയുന്ന ക്ലിപ്ത 
നിബന്ധന ചേർക്കേണ്ടതാണ്, അതായത്: 

“എന്നുതന്നെയുമല്ല , കരാർജോലികളെ സംബന്ധിച്ച്, - 

-- (i) സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജനയുടെയോ പാർലമെന്റ് അംഗ 
നിയമസഭാ സാമാജിക ഫണ്ടോ, പ്രകൃതിദുരിതാശ്വാസ ഫണ്ടോ, സർവ്വശിക്ഷാ അഭിയാൻ 
ഫണ്ടോഅല്ലെങ്കിൽ തദ്ദേശ അധികാരസ്ഥാപനങ്ങളുടെഫണ്ടോ കമാന്റ് ഏരിയാ 
വികസന അതോറിറ്റിയുടെയോഫണ്ടോ ഉപയോഗിച്ചുകൊണ്ടുള്ള ഗുണഭോക്തൃ സമിതി 
കൾക്ക് കീഴിലും കർഷക ഗുണഭോക്തൃ അസ്സോസിയേഷനുകളോ കർഷക സമിതിയോ 
മുഖേനയുള്ള ഒ . എഫ്. ഡി . ജോലികൾക്കും ഉള്ള ഓരോ കരാറിനെ സംബന്ധിച്ചും 
ആകെ തുക പത്ത് ലക്ഷം രൂപയിൽ കവി യാ ത്തിട ത്ത് , മേൽപ്പറഞ്ഞ ( എ ഫ് ) 
ഖണ്ഡത്തിൻ കീഴിൽ നൽകേണ്ട നികുതി അഞ്ച് ശതമാനമായിരിക്കേണ്ടതാണ്; 

( ii ) ജലനിധി പദ്ധതിയുടെ ( കെ . ആർ. ഡബ്ല . എസ്. എ .) കീഴിലുള്ള 
ഓരോ കരാറിനെ സംബ ന്ധിച്ചും ആകെ തുക എത്രതന്നെ ആയിരു ന്നാലും, 
മേൽപ്പറഞ്ഞ (എഫ്) ഖണ്ഡത്തിൻ കീഴിൽ നൽകേണ്ട നികുതി നാല് ശതമാനമായിരി 
ക്കേ ണ്ട താണ്; കൂടാതെ, ആക്ടിൻകീഴിൽ രജി ദേ ഷൻ പോലു മെടുക്കാതെ, 
ഗുണഭോക്തൃ സമിതികൾക്ക് പണം സ്വീകരിക്കാൻ അർഹത ഉണ്ടായിരിക്കുന്നതാണ്. ; 

- ( vii ) അഞ്ചാമത്തെക്ലിനിബന്ധനയിൽ, ( എ ) ഇനത്തിൽ “ സെൻട്രൽ 
പോലീസ് ക്യാന്റീനിനോ ക്യാന്റീൻ സ്റ്റോഴ്സ് വകുപ്പിനോ” എന്ന വാക്കുകൾക്കുപകരം 
“ ക്യാന്റീൻ സ്റ്റോഴ്സസ് വകുപ്പിനോ സെൻട്രൽ പോലീസ് ക്യാന്റീനിനോ സെൻട്രൽ 
പോലീസ് ക്യാന്റീനിനോട് അഫിലിയേറ്റ് ചെയ്ത് , സംസ്ഥാനത്തെ ഓരോ ജില്ലകളിലും 
കേരള പോലീസ് സ്ഥാപിച്ചേക്കാവുന്ന, ഒന്നുവീതം സബ്സിഡിയറി ക്യാന്റീനിനോ 
എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 

- ( viii ) ഏഴാമത്തെ ക്ലിപ്ത നിബന്ധന യിൽ, “ നാല് ശതമാനം എന്ന 
വാക്കുകൾക്കു പകരം “അഞ്ച് ശതമാനം ” എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 

( ബി ) (2 ) -ാം ഉപവകുപ്പിൽ, ( ബി ) ഖണ്ഡത്തിൽ, “ നാല് ശതമാനത്തിൽ 
എന്ന വാക്കുകൾക്കു പകരം “അഞ്ച് ശതമാനത്തിൽ എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 


( സി ) ( 5) -ാം ഉപവകുപ്പിൽ, ആറാമത്തെ ക്ലിപ്തനിബന്ധനയ്ക്ക് താഴെ 
പറയുന്ന കുറിപ്പ് കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 

“കുറിപ്പ്: ഈ ഉപ വകുപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ള വിറ്റു വരവ് പരിധിക്ക് 
വരു ത്തി യിട്ടുള്ള ഏതെ ങ്കിലും ഭേദ ഗതി കണ ക്കി ലെ ടു ക്കാതെ ആറാമത്ത 
ക്ലിഫനിബന്ധന 2005 ഏപ്രിൽ 1 -ാം തീയതിയും അന്നുമുതലും പ്രാബല്യത്തിൽ വന്ന 
തായി കരുതപ്പെടേണ്ടതാണ്. ; 


( 3) 8 -ാം വകുപ്പിൽ - 


( എ ) ( ബി ) ഖണ്ഡ ത്തിൽ, - 

- (i) ( ii )-ാം ഉപഖണ്ഡ ത്തിൽ, “ വർഷംതോറും 1,40,000 രൂപ്” എന്ന 
വാക്കുകൾക്കും അക്ക ങ്ങ ൾക്കും പകരം “ വർഷം തോറും 1, 60, 000 രൂപ ” എന്ന 
വാക്കുകളും അക്കങ്ങളും ചേർക്കേണ്ടതാണ്; 

(ii) (iii) -ാം ഉപഖണ്ഡ ത്തിൽ, “ വർഷംതോറും 2, 80, 000 രൂപ ” എന്ന 
വാക്കുകൾക്കും അക്ക ങ്ങൾക്കും പകരം “ വർഷം തോറും 3, 20 ,000 രൂപ ” എന്ന 
വാക്കുകളും അക്കങ്ങളും ചേർക്കേണ്ടതാണ്; 

(iii ) (iv ) -ാം ഉപഖണ്ഡ ത്തിൽ, “ വർഷംതോറും 15 ,00,000 രൂപ ” 
എന്ന വാക്കുകൾക്കും അക്കങ്ങൾക്കും പകരം “വർഷംതോറും 18, 00,000 രൂപ ” എന്ന 
വാക്കുകളും അക്കങ്ങളും ചേർക്കേണ്ടതാണ്; 

(iv) രണ്ടാമത്തെ ക്ലിപ്തനിബന്ധനയിൽ, “ ഇരുപത്തയ്യായിരം , 
“ ഒരു ലക്ഷം” എന്നീ വാക്കുകൾക്കുപകരം “മുപ്പതി നാ യിരം , “ ഒരു ലക്ഷത്തി 
ഇരുപതിനായിരം ” എന്നീ വാക്കുകൾ യഥാക്രമം ചേർക്കേണ്ടതാണ്; 

( ബി ) ( ഇ ) ഖണ്ഡ ത്തിൽ, - 

(i ) " 4 ശതമാനം എന്ന അക്കത്തിനും വാക്കിനും പകരം "" 5 ശതമാനം 
എന്ന അക്കവും വാക്കും ചേർക്കേണ്ടതാണ്; 

( ii ) രണ്ടാമത്തെ ക്ലിപ്തനിബന്ധനയ്ക്കുശേഷം താഴെ പറയുന്ന ക്ലിപ്ത 
നിബന്ധന ചേർക്കേണ്ടതാണ്, അതായത്: 


- “എന്നുമാത്രമല്ല , ഈ ആക്റ്റിൻകീഴിൽ ഏതെങ്കിലും രജിസ്ട്രേഷൻ 
എടുത്തിട്ടില്ലാത്തതും എന്നാൽ, 

( എ ) ഈ ഖണ്ഡത്തിൻകീഴിൽ നികുതി നൽകുന്നതിന് ഓപ്റ്റ്ചെയ്തിട്ടുള്ള 
ഒരു ഇറക്കുമതിക്കാരനിൽനിന്നോ ഒരു ഉൽപാദകനിൽ നിന്നോ, അല്ലെങ്കിൽ 


- ( ബി ) ഒരു മുൻ വിൽപ്പനയിൽ ഈ ഖണ്ഡത്തിൻ കീഴിൽ സംസ്ഥാനത്ത് 
അത്തരം ചരക്കുകളുടെ പരമാവധി ചില്ലറ വിലയ്ക്കുള്ളനികുതി അടച്ച് മറ്റൊരു 
രജിസ്ട്രേഡ് വ്യാപാരിയിൽനിന്നോ, 


| 10 


ഏതെങ്കിലും ചരക്കുകൾ വാങ്ങിയിട്ടുള്ളതുമായ ആശുപ്രതികളെ സംബന്ധിച്ച്, 2005 
ഏപിൽ 1 -ാം തീയതിയും അന്നു മുതൽ 2012 മാർച്ച് 31 വരെയും വില്പന 
നടത്തിയ അത്തരം ചരക്കുകൾക്ക് നികുതി നൽകാൻ ബാദ്ധ്യത ഉണ്ടായിരിക്കുന്നതല്ല . ; 

( സി ) ( ജി ) ഖണ്ഡത്തിൽ, “ 12 .5 % എന്ന അക്കങ്ങൾക്കും ചിഹ്നത്തിനും 
പകരം “13.5 % എന്ന അക്കങ്ങളും ചിഹ്നവും ചേർക്കേണ്ടതാണ്; 

(4 ) 11 -ാം വകു പ്പിൽ, ( 3 ) -ാം ഉപവകു പ്പിൽ, മൂന്നാമത്തെ ക്ലിപ് ത 
നിബന്ധനയിൽ, “ നാല് ശതമാനം എന്ന വാക്കുകൾക്കുപകരം “അഞ്ച് ശതമാനം 
എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 

(5) 12 -ാം വകുപ്പിൽ, 

- ( എ ) (1) -ാം ഉപവകുപ്പിൽ, മൂന്നാമത്തെ ക്ലിപ്തനിബന്ധനയിൽ, “ നാല് 
ശതമാനം ” എന്ന വാക്കുകൾക്കുപകരം “അഞ്ച് ശതമാനം എന്ന വാക്കുകൾ ചേർക്കേ 
ണ്ടതാണ്; 

( ബി ) (2 ) -ാം ഉപവകുപ്പിനോടൊപ്പം താഴെ പറയുന്ന ക്ലിപ്ത നിബന്ധന 
കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 

“ ഈ ആക്റ്റിൽ എന്തുതന്നെ അടങ്ങിയിരുന്നാലും, 8 -ാം വകുപ്പിലെ ( ഇ ) 
ഖണ്ഡത്തിൻകീഴിൽ, കോമ്പൗണ്ടഡ് നികുതി നൽകുന്നതിന്ഓചെയ്ത ഒരു മരുന്ന് 
ഉത്പാദകൻ, 2005 ഏപ്രിൽ മാസം 1 -ാം തീയതിയും അന്നു മുതലും വാങ്ങിയ 
അസംസ്കൃത വസ്തുക്കളിന്മേൽ 6 -ാം വകുപ്പ് (2) -ാം ഉപവകുപ്പിൻ കീഴിൽ കൊടുത്ത 
നികുതിക്ക് പ്രത്യേക കിഴിവിന് അർഹത ഉണ്ടായിരിക്കുന്നതാണ്. ; 

(6) 13 -ാം വകുപ്പിൽ, (2 ) -ാം ഉപവകുപ്പിൽ, രണ്ടാമത്തെ ക്ലിപനിബന്ധനയിൽ, 
“ നാല് ശതമാനം എന്ന വാക്കുകൾക്കുപകരം “അഞ്ച് ശതമാനം എന്ന വാക്കുകൾ 
ചേർക്കേണ്ടതാണ്; 

- (7 ) 18 -ാം വകുപ്പിനുശേഷം താഴെ പറയുന്ന വകുപ്പ് ചേർക്കേണ്ടതാണ്, 
അതായത്: 


“18 എ . മരണപ്പെട്ട വ്യാപാരിയുടെ നിയമാനുസൃത അവകാശിയായി രജിസ്റ്റർ 
ചെയ്യുന്നതിനും വ്യാപാരം തുടരുന്നതിനും ഉള്ള പ്രത്യേക വ്യവസ്ഥ . - (1) 11 -ാം 
വകുപ്പിൽ എന്തുതന്നെ അടങ്ങിയിരുന്നാലും, ഈ ആക്റ്റിൻകീഴിൽ രജിസ്റ്റർ ചെയ്ത 
ഏതെങ്കിലും ഒരു സോൾ പാറ്റർ ആയ വ്യാപാരി മരണപ്പെടുകയും അയാളുടെ 
നിയ മാ നു സത അ വ കാശി വ്യാപാരം തുടരുകയും ചെയ്യുന്ന സംഗതി യിൽ, 
അങ്ങനെയുള്ള നിയമാനുസൃത അവകാശി ഒരു രജിസ്ട്രേഡ് വ്യാപാരി അല്ലായെങ്കിൽ 
അയാൾ, ആ വ്യാപാരി മരണപ്പെട്ട തീയതി മുതൽ നാലു മാസ ത്തി നകം ഈ 
ആക്റ്റിൻകീഴിൽ രജിസ്ട്രേഷൻ നേടിയിരിക്കേണ്ടതാണ്. 

(2 ) വ്യാപാരം തുടരുന്ന നിയമാനുസൃത അവകാശി, മറ്റ് നിയമാനുസൃത 
അവകാശികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സമ്മതത്തോടെ, റിട്ടേൺ ഫയൽ 
ചെയ്യുന്നതിനും നികുതി അടയ്ക്കുന്നതിനും നിക്ഷേപ വിഭവ ഇളവിനും പ്രത്യേക 


- 11 


കിഴിവിനും 8 -ാം വകുപ്പിനുകീഴിൽ നികുതി അടയ്ക്കുന്നതിനും ഈ ആക്ടിൻകീഴിലുള്ള 
രജി സ്ട്രേഷൻ നമ്പർ തുട രു ന്ന തിനും വ്യാപാരം തുട രു ന്നത് അംഗീകരിച്ചു 
കിട്ടുന്നതിനും വേണ്ടി നികുതി തിട്ടപ്പെടുത്തുന്ന അധികാരസ്ഥാനത്തിന് അപേക്ഷ 
നൽകേണ്ടതാണ്. 


(3 ) നികുതി തിട്ടപ്പെടുത്തുന്ന അധികാരസ്ഥാനം, ( 2) -ാം ഉപവകുപ്പിൻകീഴിലുള്ള 
ഒരു അപേക്ഷയിന്മേൽ ആവശ്യമായ അന്വേഷണം നടത്തിയശേഷം അത്തരം അപേക്ഷ 
ലഭിച്ച് പതിനാല് ദിവസത്തിനകം അതിന്മേൽ ഉത്തരവുകൾ പാസ്സാക്കേണ്ടതാണ്. 

വിശദീകരണം: - ഈ വകുപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന “ വ്യാപാരം തുടരുന്ന 
നിയമാനുസൃത അവകാശി എന്ന പദപ്രയോഗത്തിൽ മരണപ്പെട്ട വ്യാപാരിയുടെ 
നിയമാനുസൃത അവകാശികൾ മാത്രം പങ്കാളികളായി രൂപീകരിച്ച ഒരു പങ്കാളിത്ത 
സ്ഥാപനവുംകൂടി ഉൾപ്പെടുന്നതാണ്. 

- ( 8) 24 -ാം വകുപ്പിൽ, (1) -ാം ഉപവകുപ്പിൽ, നാലാമത്തെ ക്ലിപ്തനിബന്ധന 
യ്ക്കുപകരം താഴെ പറയുന്ന ക്ലിപ്ത നിബന്ധന ചേർക്കേണ്ടതാണ്, അതായത്: 

“എന്നുമാത്രമല്ല , ഈ വകുപ്പുപ്രകാരം 2007 -08 വർഷങ്ങൾ വരെയുള്ള നികുതി 
നിർണ്ണയം പൂർത്തിയാക്കുവാനുള്ള സമയപരിധി 2013 മാർച്ച് 31 വരെ ദീർഘിപ്പി 
ക്കേണ്ടതാണ്. ; 

- (9 ) 25 -ാം വകുപ്പിൽ, (1) -ാം ഉപവകുപ്പിൽ, മൂന്നാമത്തെ ക്ലിപ്തനിബന്ധന 
യ്ക്കുപകരം താഴെ പറയുന്ന ക്ലിഫനിബന്ധന ചേർക്കേണ്ടതാണ്, അതായത്: 

“എന്നുമാത്രമല്ല, ഈ വകുപ്പുപ്രകാരം 2007 - 08 വർഷങ്ങൾ വരെയുള്ള നികുതി 
നിർണ്ണയം പൂർത്തിയാക്കുവാനുള്ള സമയപരിധി 2013 മാർച്ച് 31 വരെ ദീർഘിപ്പി 
ക്കേണ്ടതാണ്. ; 

(10 ) 25 -ാം വകുപ്പിനുശേഷം താഴെ പറയുന്ന വകുപ്പ് ചേർക്കേണ്ടതാണ്, 
അതായത്: 

“25 എ . ആഡിറ്റ് ഒബ്ജ ക്ഷ നു കൾ അടി സ്ഥാ ന മാ ക്കിയുള്ള നികുതി 
നിർണ്ണയം. -- ഈ ആക്സിൽ എന്തുതന്നെ അടങ്ങിയിരുന്നാലും, ഈ ആക്റ്റിൻകീഴിൽ 
ചെയ്ത ഒരു നികുതിനിർണ്ണയം അല്ലെങ്കിൽ പുനർ നികുതിനിർണ്ണയം അല്ലെങ്കിൽ ഈ 
ആക്ടിൻകീഴിൽ ഫയൽ ചെയ്ത ഏതെങ്കിലും റിട്ടേണുകളുടെ സൂക്ഷ്മപരിശോധന 
സംബന്ധിച്ച് ഇന്ത്യയുടെ കംപ്ട്രോളർ ആന്റ് ആഡിറ്റർ ജനറൽ, ഒരു ആക്ഷേപം 
ഉന്നയിക്കുകയും, അത്തരം ആക്ഷേപം നിയമപരമാണെന്ന് നികുതി തിട്ടപ്പെടുത്തുന്ന 
അധികാരസ്ഥന് ബോദ്ധ്യപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ, അതതു സംഗതി പോലെ, 
ആ രു മായി ബന്ധപ്പെട്ട നികുതി നിർണ്ണ യ ത്തിൽ അല്ലെങ്കിൽ പുനർ നികുതി 
നിർണ്ണയത്തിൽ അല്ലെങ്കിൽ സൂക്ഷ്മ പരിശോധനയിൽ ആണോആക്ഷേപംഉന്നയിച്ചി 
ട്ടുള്ളത്, ആ വ്യാപാരിയുടെ അല്ലെങ്കിൽ വ്യാപാരികളുടെ പുനർനികുതി നിർണ്ണയം 
നടത്തുന്നതിനായി നികുതി തിട്ടപ്പെടുത്തുന്ന അധികാരസ്ഥൻമുന്നോട്ട് പോകേണ്ടതാണ്. 

- എന്നാൽ, വ്യാപാരിക്ക് പറ യു വാനുള്ളത് പറ യു വാൻ ഒരു അവസരം 
കൊടുക്കാതെ ഈ വകുപ്പിൻകീഴിൽ ഒരു ഉത്തരവും പാസ്സാക്കാൻ പാടുള്ളതല്ല. ; 


- 12 


(11) 93 -ാം വകുപ്പിനുശേഷം താഴെ പറയുന്ന വകുപ്പ് ചേർക്കേണ്ടതാണ്, 
അതായത് - 


“ 93 എ . ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെ ഫയൽ ചെയ്യലും പണം 
അടയ്ക്കലും. സർക്കാരിന്, അസസ്സിയോട്, അയാൾ ഈ ആക്ടിൻകീഴിൽ സമർപ്പി 
ക്കേണ്ടതായ റിട്ടേണുകളും ഫാറങ്ങളും മറ്റു നികുതികളും ഈ ആക്റ്റിൻ കീഴിൽ 
അട യ് ക്കേണ്ട നികു തിയും ഫീസും മറ്റു തുക കളും ഇല ക് ട്രാ ണിക് 
സംവിധാനത്തിലൂടെ, വാണിജ്യ നികുതി വകുപ്പിന്റെഔദ്യോഗിക വെബ്സൈറ്റ് 
മുഖേന, സമർപ്പിക്കാൻ ആവശ്യപ്പെടാവുന്നതാണ്. 

( 2) 92 -ാം വകുപ്പിൽ എന്തു തന്നെ അടങ്ങിയിരുന്നാലും, ഇലക്ട്രോണിക് 
സം വി ധാ ന ത്തി ലൂ ടെ റിട്ടേ ണു കളും ഫാറ ങ്ങളും മറ്റു പ്രതി ക കളും ഫയൽ 
ചെയ്യുന്നതോ ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെ നികുതിയും ഫീസും മറ്റുതുകകളും 
അടയ്ക്കുന്നതോആയ ആവശ്യം നടപ്പാക്കുന്നതിന്, കമ്മീഷണർക്ക്, ഗസറ്റ് വിജ്ഞാപനം വഴി, 
ഈ ആക്റ്റിൻകീഴിൽ നിർണ്ണയിച്ചിട്ടുള്ള ഫാറങ്ങളിൽ അനുയോജ്യമായ ഭേദഗതികൾ 
വരുത്താവുന്നതും അത്തരം റിട്ടേണുകളുടെയും ഫാറങ്ങളുടെയും മറ്റു പ്രതികകളുടെയും 
സമർപ്പണത്തിന്റെയും പ്രമാണീകരണത്തിന്റെയും രീതിയിൽ ആവശ്യമായ മാറ്റങ്ങൾ 
വരുത്താവുന്നതുമാണ്. അങ്ങനെ വരുത്തിയ ഭേദഗതികൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ 
വാണിജ്യ നികുതി വകുപ്പിന്റെ വെബ്സൈറ്റിലും കമ്മീഷണർക്ക് യുക്തമെന്ന് തോന്നുന്ന 
പ്രകാരമുള്ള മറ്റുരീതിയിലും പ്രസിദ്ധപ്പെടുത്തേണ്ടതാണ്. ; 

(12) പട്ടികകളിൽ, 
- ( എ ) ഒന്നാം പട്ടികയിൽ, 

(i) ക്രമനമ്പർ 2- ൽ, (8) -ാം ഇനത്തിനും അതിനെതിരെയുള്ള 
( 2)- ഉം (3)- ഉം കോളങ്ങളിലെ ഉൾക്കുറുപ്പുകൾക്കും ശേഷം താഴെ പറയുന്ന ഇനങ്ങളും 
ഉൾക്കുറുപ്പുകളും യഥാക്രമം ചേർക്കേണ്ടതാണ്, അതായത്: 
“(9) ഇൻട്രാ ഓകുലർ ലെൻസുകൾ 

9002. 19. 00 ; 
- ( ii) ക്രമ നമ്പർ 8 - നും അതിനെതിരെയുള്ള (2 )- ഉം (3) - ഉം 
കോള ങ്ങ ളിലെ ഉൾക്കു റുപ്പുകൾക്കും ശേഷം താഴെ പറയുന്ന കമ ന മ്പരും 
ഉൾക്കുറുപ്പുകളും യഥാക്രമം ചേർക്കേണ്ടതാണ്, അതായത്: 


“8 എ . തുണികൊണ്ടു നിർമ്മിച്ച ക്യാരിബാഗുകൾ 


* * * ; 


- (iii ) ക്രമനമ്പർ 24 എ - യ്ക്കും അതിനെതിരെയുള്ള (2)- ഉം (3)- ഉം 
കോള ങ്ങളിലെ ഉൾ ക്കു റിപ്പുകൾ ക്കും ശേഷം താഴെ പറയുന്ന കമ ന മ്പരും 
ഉൾക്കുറിപ്പുകളും യഥാക്രമം ചേർക്കേണ്ടതാണ്, അതായത്: 


13 


“24 ബി . തേൻ, തേനീച്ചപ്പെട്ടിയും അനുബന്ധസാധനങ്ങളും 


* * * * 


(1) തേൻ 

0409.00. 00 
(2) തേനീച്ചപ്പെട്ടിയും അനുബന്ധസാധനങ്ങളും 

(iv ) ക്രമനമ്പർ 30 ബി - യ്ക്കും അതിനെതിരെയുള്ള (2)- ഉം ( 3)- ഉം 
കോള ങ്ങളിലെ ഉൾ ക്കു റിപ്പുകൾക്കും ശേഷം താഴെ പറയുന്ന കമ ന മ്പരും 
ഉൾക്കുറിപ്പുകളും യഥാക്രമം ചേർക്കേണ്ടതാണ്, അതായത് - 
“30 സി . ജീവൻരക്ഷാ ഉപകരണങ്ങൾ 
ഹൃദയ മസിലുകളെഉത്തേജിപ്പിക്കുന്ന 

9021. 50 .00 
പേമേക്കറുകളും അതിന്റെ ഭാഗങ്ങളും 
ബന്ധപ്പെട്ട സാമഗ്രികളും ഉൾപ്പെടെ 
ഹൃദയ വാൽവ് 
കാർഡിയാക് സ്റ്റെന്റുകൾ 

- ( v ) ക്രമ നമ്പർ 49 - നും അതിനെതിരെയുള്ള ( 2 ) - ഉം ( 3 ) - ഉം 
കോള ങ്ങ ളിലെ ഉൾക്കു റിപ്പുകൾക്കും ശേഷം താഴെ പറയുന്ന കമ ന മ്പ രും 
ഉൾക്കുറിപ്പുകളും യഥാക്രമം ചേർക്കേണ്ടതാണ്, അതായത്: 

“49 എ പുളിങ്കുരുവും പുളിങ്കുരുപ്പൊടിയും 


* ** * 


* * * 99 . 


* * * * 


( ബി ) രണ്ടാം പട്ടികയിൽ, - 

- (i) ക്രമ നമ്പർ 1- നും അതിനെതിരെയുള്ള ( 2) - ഉം ( 3 ) - ഉം 
കോള ങ്ങളിലെ ഉൾ ക്കു റിപ്പുകൾക്കും ശേഷം താഴെ പറയുന്ന കമ ന മ്പരും 
ഉൾക്കുറിപ്പുകളും യഥാക്രമം ചേർക്കേണ്ടതാണ്, അതായത്: 
“2 വറ്റൽ മുളക് 

0904.20 . 10 
2 എ മല്ലിയുടെ കുരു 

0909.20 . 00 
2 ബി ഭക്ഷ്യയോഗ്യമായ എണ്ണകൾ 
(1) സോയാബീൻ എണ്ണ 

1507 .90 . 10 


(2) നിലക്കടലയുടെ എണ്ണ 

1508. 90.91 
(3) ഒലിവ് എണ്ണ 

1509. 90 . 10 
(4) പാം ഓയിൽ 
( എ ) ശുദ്ധീകരിച്ച് ബ്ലീച്ച് ചെയ്ത് 

ഡിയോഡറൈസ്ചെയ്ത പാം ഓയിൽ 1511.90.10 


- 14 


( ബി) ശുദ്ധീകരിച്ച് ബ്ലീച്ച് ചെയ്ത് 

ഡിയോഡറൈസ്ചെയ്ത പാമോലിൻ 1511.90. 20 
(5) സൺഫ്ളവർ ഓയിൽ 

1512 , 19 , 10 


(6) സഫോള ഓയിൽ 

1512. 19 .30 
(7) പരുത്തിക്കുരു എണ്ണ 

1512 . 29 . 10 
(8) ബബാസു ഓയിൽ 

1513 . 29 .20 
(9) ശുദ്ധീകരിച്ച കോൾസാ ഓയിൽ 

1514 . 19 .10 
(10 ) ശുദ്ധീകരിച്ച റാപ് സീഡ് ഓയിൽ 

1514 . 19 .20 
( 11 ) ശുദ്ധീകരിച്ച് കടുക് എണ്ണ 

1514 .09 . 20 
(12) ലിൻസീഡ് ഓയിൽ 

1515 . 19 . 10 
(13 ) മെയിസ് ( കോൺ) ഓയിൽ 

1515 . 29. 10 
( 14 ) അവണക്കെണ്ണ 

1515 . 30. 10 
(15) എള്ളണ്ണ 

1515 .50. 91 
( 16 ) ഭക്ഷ്യയോഗ്യമായ നിലവാരത്തിലുള്ള 1515. 90.40 

നിശ്ചിത സസ്യ എണ്ണകൾ അതായത്: 
മാങ്കോ കെർണൽ ഓയിൽ, മഹുവഓയിൽ, 

റൈസ് ബ്രാൻ ഓയിൽ 
( 17 ) ഭക്ഷ്യയോഗ്യമായ മറ്റ് എണ്ണകൾ 

1515 . 90 .91 
(18 ) പൂർണ്ണമായോ ഭാഗികമായോ ഹൈഡ്രജനേറ്റ് ചെയ്ത മറ്റ് 


സസ്യഎണ്ണകൾ 
( എ ) പരുത്തിക്കുരു എണ്ണ 


1516 . 20 . 11 


( ബി ) നിലക്കടല എണ്ണ 


1516 , 20, 21 


( സി ) ആവണക്കെണ്ണ 


1516 . 20. 31 


1516 .20.91 


( ഡി) വനസ്പതിഉൾപ്പെടെ മറ്റുളളവ 
(19) 1516 എന്ന നമ്പർ എച്ച്. എസ്. എൻ. 

ശീർഷകത്തിലുള്ളത് ഒഴികെയുള്ള ഭക്ഷ്യയോഗ്യമായ 
സസ്യഎണ്ണകൾ 


( എ ) ലിൻസീഡ് ഓയിൽ 


1518 . 00 . 11 


15 


1518 .00,21 


1518. 00 . 31 


( ബി ) ഡിഹൈഡ്രേറ്റ് ചെയ്ത കാസ്റ്റർ ഓയിൽ 
( സി) ഭക്ഷ്യയോഗ്യമായ നിലവാരത്തിലുളള മറ്റ് 

സസ്യഎണ്ണകൾ 
( 20 ) എണ്ണപ്പനക്കുരു എണ്ണ 
2 സി ധാന്യപ്പൊടി, ആട്ട, മൈദ, സൂജി, -- 

(1) ഗോതമ്പ് അഥവാ മെസിലിൻ ധാന്യപ്പൊടി 


1513 . 21. 10 


1101. 00 . 00 


വരകു ധാന്യപ്പൊടി 


1102 . 10 . 10 


ചോള ( ധാന്യപ്പൊടി) 

1102 .20. 20 
അരിപ്പൊടി ( പുട്ടുപൊടിയും 

1102 .30 .00 
അതുപോലുള്ളവയും) 
- (5) മറ്റ് ധാന്യപ്പൊടികൾ 

1102 .90 .00 ; 
(i ) ക്രമനമ്പർ 5- നും അതിനെതിരെയുള്ള ( 2)- ഉം (3) - ഉം കോളങ്ങളിലെ 
ഉൾക്കുറിപ്പുകൾക്കും ശേഷം താഴെ പറയുന്ന ക്രമനമ്പരും ഉൾക്കുറിപ്പുകളും യഥാക്രമം 
ചേർക്കേണ്ടതാണ്, അതായത്: 
“5എ പയറുവർഗ്ഗങ്ങൾ 

0713 ; 
( സി ) മൂന്നാം പട്ടികയിൽ, - 

(1) ശീർഷകത്തിൽ, “ 4 % ” എന്ന അക്കത്തിനും ചിഹ്നത്തിനും പകരം 
" 5 % എന്ന അക്കവും ചിഹ്നവും ചേർക്കേണ്ടതാണ്; 

- (i) ക്രമനമ്പർ 30എ - യ്ക്കും അതിനെതിരെയുള്ള (2)- ഉം (3)- ഉം കോളങ്ങളി 
ലെ ഉൾക്കുറിപ്പുകൾക്കും ശേഷം താഴെപ്പറയുന്ന കമനമ്പരും ഉൾക്കുറിപ്പുകളും 
യഥാക്രമം ചേർക്കേണ്ടതാണ്, അതായത്: 


“30 ബി. തൊട്ടിലുകൾ 


* * * * 27 . 


(ii ) ക്രമനമ്പർ 36 - ൽ, - 

- ( എ ) ശീർഷകത്തിൽ, “6 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പിലെ ( ഡി ) 
ഖണ് ഡ ത്തിൻ കീഴിൽ വിജ്ഞാപനം ചെയ്തിട്ടു ള ള വയും എന്ന വാക്കുകളും 
അക്ഷരങ്ങളും ബ്രായ്ക്കറ്റുകളും വിട്ടുകളയേണ്ടതാണ്; 

- ( ബി ) 26 -ാം ഇനവും അതിനെതിരെയുള്ള (2)- ഉം (3)- ഉം കോള 
ങ്ങളിലെ ഉൾക്കുറിപ്പുകൾക്കും ശേഷം താഴെപ്പറയുന്ന ഇനവും ഉൾക്കുറിപ്പുകളും 
യഥാക്രമം ചേർക്കേണ്ടതാണ്, അതായത്: 


16 


* * * * 27 . 


* * * * 27 . 


“27. 1940- ലെ ഡ്രഗ്സ് ആന്റ് കോസ്മെറ്റിക്സ് ആക്റ്റ് 

( 1940 - ലെ 23 -ാം കേന്ദ്ര ആക്ട് ) പ്രകാരം ഡഗ് 
ലൈസൻസിൻകീഴിൽ നിർമ്മിച്ചിട്ടുളള വർദ്ധിത 
ലേപനൗഷധങ്ങൾ അടങ്ങിയിട്ടുള്ള ആയുർവേദ 
സൗന്ദര്യ വർദ്ധക ഉൽപ്പന്നങ്ങൾ 

- (iv ) ക്രമനമ്പർ 38 - ഉം അതിനെതിരെയുള്ള (2 ) - ഉം (3 ) - ഉം കോളങ്ങളിലെ 
ഉൾക്കുറിപ്പുകളും വിട്ടുകളയേണ്ടതാണ്; 

( v ) ക്രമനമ്പർ 39- ഉം അതിനെതിരെയുള്ള ( 2 ) - ഉം ( 3 ) - ഉം കോളങ്ങളിലെ 
ഉൾക്കുറിപ്പു കൾക്കും ശേഷം താഴെ പറയുന്ന കമ ന മ്പരും ഉൾക്കുറിപ്പുകളും 
യഥാക്രമം ചേർക്കേണ്ടതാണ്, അതായത്: 

"40. ഇലക്ട്രോണിക് ടോയ്ലറ്റുകൾ 

( vi ) കമ നമ്പർ 48 - ഉം അതി നെതിരെയുള്ള ( 2 ) - ഉം ( 3 ) - ഉം 
കോള ങ്ങ ളി ലെ ഉൾക്കു റി പ്പു കൾക്കും പകരം താഴെ പറയുന്ന കമ ന മ്പരും 
ഉൾക്കുറിപ്പുകളും യഥാക്രമം ചേർക്കേണ്ടതാണ്, അതായത്: 
"" 48. രണ്ടാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ളതൊഴികെയുള്ള 

ബേസനും കുഴമ്പുരൂപത്തിലുളള മാവും ധാന്യപ്പൊടിയും 
(1) ഉണക്കിയ ലെഗുമിനസ് വെജിറ്റബിളിന്റെ 
ധാന്യപ്പൊടിയും മാവും പൊടിയും 

1106 
(2) കുതിർത്ത പൊടി 

( vii ) ക്രമനമ്പർ 49എ - ൽ (2) -ാം കോളത്തിലെ ഉൾക്കുറിപ്പുകളിൽ, “ചുക്കു 
കാപ്പിപ്പൊടിയും, ഏത്തക്കായ , മരച്ചീനി, ചക്ക എന്നിവകൊണ്ടുണ്ടാക്കിയ വറുത്ത 
ചിപ്സ് എന്നീ വാക്കുകൾ അവസാനം ചേർക്കേണ്ടതാണ്; 

(viii ) ക്രമനമ്പർ 58 - ഉം അതിനെതിരെയുള്ള (2) - ഉം (3 ) - ഉം കോളങ്ങളിലെ 
ഉൾക്കുറിപ്പുകളും വിട്ടുകളയേണ്ടതാണ്; 

(ix ) ക്രമനമ്പർ 79 - ഉം അതിനെതിരെയുള്ള ( 2) - ഉം ( 3) - ഉം കോളങ്ങളിലെ 
ഉൾക്കുറിപ്പുകളും വിട്ടുകളയേണ്ടതാണ്; 

(x) ക്രമ നമ്പർ 83 - ൽ , ( 1) - ാം കോള ത്തി ലെ 59 -ാം ഇന ത്തിനും 
അതിനെതിരെയുള്ള (2 ) - ഉം ( 3) - ഉം കോളങ്ങളിലെ ഉൾക്കുറിപ്പുകൾക്കും ശേഷം താഴെ 
പറയുന്ന ഉൾക്കുറിപ്പും കുറിപ്പും യഥാക്രമം ചേർക്കേണ്ടതാണ്, അതായത്: 

“60 ഫോട്ടോഗ്രാഫിക്കുവേണ്ടിയുളള മെഷിനറി 
കുറിപ്പ്: - ഈ ഉൾക്കുറിപ്പ് 2006 ജൂൺ മാസം 1 -ാം തീയതി മുതൽ 
പ്രാബല്യത്തിൽ വന്നതായും 2006 ഒക്ടോബർ മാസം 23 -ാം തീയതി മുതൽ പ്രാബല്യ 
ത്തിലില്ലാതായിത്തീർന്നതായും കരുതപ്പെടേണ്ടതാണ്. ; 


* * * * 27 . 


17 


* * * * 33 , 


- ( xi ) ക്രമനമ്പർ 95- ൽ, (7 ) -ാം ഇനവും അതിനെതിരെയുള്ള (2)- ഉം ( 3)- ഉം 
കോളങ്ങളിലെ ഉൾക്കുറിപ്പുകളും വിട്ടുകളയേണ്ടതാണ്; 

( xii) ക്രമ നമ്പർ 95 എ - യ്ക്കും അതിനെതിരെയുള്ള ( 2) - ഉം ( 3) - ഉം 
കോള ങ്ങ ളി ചെല ഉൾക്കു റി പ്പു കൾക്കും ശേഷം താഴെ പറയുന്ന കമ നമ്പരും 
ഉൾക്കുറിപ്പുകളും യഥാക്രമം ചേർക്കേണ്ടതാണ്, അതായത്: 

- “95 ബി . പായ്ക്ക് ചെയ്ത കരിക്കിൻവെളളം 

( xiii) ക്രമനമ്പർ 102- ഉം അതിനെതിരെയുള്ള (2)- ഉം (3)- ഉം കോളങ്ങളിലെ 
ഉൾക്കുറിപ്പുകളും വിട്ടുകളയേണ്ടതാണ്; 

( xiv ) ക്രമനമ്പർ 120 - ൽ, - 

( എ ) ( 2 ) -ാം ഇനത്തിന്റെ ( ബി ) ഉപഇനവും അതിനെതിരെയുള്ള 
(2)- ഉം (3)- ഉം കോളങ്ങളിലെ ഉൾക്കുറിപ്പുകളും വിട്ടുകളയേണ്ടതാണ്; 

( ബി ) (7) -ാം ഇനത്തിന്റെ ( ബി ) ഉപണനവും അതിനെതിരെയുള്ള 
(2)- ഉം (3)- ഉം കോളങ്ങളിലെ ഉൾക്കുറിപ്പുകളും വിട്ടുകളയേണ്ടതാണ്; 

(xv ) ക്രമ നമ്പർ 126 - ൽ, (2 ) -ാം കോളത്തിലെ ഉൾക്കുറിപ്പുകളിൽ 
" പുളിങ്കുരുവും പുളിങ്കുരു പൗഡറും എന്ന വാക്കുകൾ വിട്ടുകളയേണ്ടതാണ്; 

( ഡി ) ലിസ്റ്റ് എ - ൽ , ക്രമനമ്പർ 174 - ൽ , ശീർഷകത്തിൽ, “ 6 -ാം വകുപ്പ് 
(1) -ാം ഉപവകുപ്പിലെ ( എ ) ഖണ്ഡത്തിലെ ക്രമനമ്പർ (3 ) - ൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ളവ 
ഒഴികെയുള്ള” എന്നീ വാക്കുകളും അക്കങ്ങളും അക്ഷരവും ബായ്ക്കറ്റും അവസാനം 
ചേർക്കേണ്ടതാണ്. 

-- 8. 2008 - ലെ 21 -ാം ആക്റ്റിന്റെ ഭേദഗതി. 2008 - ലെ കേരള ധനകാര്യ ആക്റ്റിൽ 
( 2008 - ലെ 21 ), 6 -ാം വകുപ്പിൽ, - 

- (1) (1) -ാം ഉപവകുപ്പിൽ, - 

( എ ) “ 2003 - ലെ കേരള മൂല്യ വർദ്ധിത നികുതി ആക്റ്റിലെ 
( 2004 - ലെ 30) 6 - ഉം 8 - ഉം വകുപ്പുകൾ പ്രകാരവും എന്ന വാക്കുകൾ വിട്ടുകളയേണ്ട 
താണ്; 

( ബി ) ക്ലിപ്ത നിബന്ധനയിൽ, “ആറു ശതമാനം എന്നീ വാക്കു 
കൾക്കു പകരം"“പത്തു ശതമാനം എന്നീ വാക്കുകൾ ചേർക്കേണ്ടതാണ്; 

- (2 ) (2 ) -ാം ഉപവകുപ്പിനുശേഷം താഴെ പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ടതാണ്, 
അതായത് - 

-- “(2 എ ) സർക്കാർ ആശുപ്രതികളിൽ, ആദായനികുതി കൊടുക്കേണ്ടതില്ലാത്ത 
രോഗികൾക്ക്, ജനറിക് മെഡിസിൻ സൗജന്യമായി നൽകുന്നതിനുളള സർക്കാരിന്റെ 
ബാദ്ധ്യത നിറവേറ്റുന്നതിനായി 1963 - ലെ കേരള പൊതുവിൽപ്പന നികുതി ആക്ടിലെ 
( 1963 - ലെ 15) 5 -ാം വകുപ്പിലെ (1) -ാം ഉപവകുപ്പിലെ ( ബി ) ഖണ്ഡ ത്തിൻകീഴിൽ 
കേരള സ്റ്റേറ്റ് ബിവറേജസ് (മാനുഫാക്ചറിംഗ് ആന്റ് മാർക്കറ്റിംഗ്) കോർപ്പറേഷൻ 
ലിമിറ്റഡ് നൽകേണ്ടതായ നികു തി യുടെ ഒരു ശ ത മാനം നിര ക്കിൽ 


| 18 


മെഡിക്കൽ സെസ്സ് എന്ന് വിളിക്കുന്ന ഒരു സെസ്സ് അവരിൽ ചുമ ത്തേ ണ്ടതും 
പിരിച്ചെടുക്കേണ്ടതുമാണ്. അങ്ങനെ ശേഖരിക്കുന്ന സെസ്സ്, (1) -ാം ഉപവകുപ്പിൻകീഴിൽ 
ശേഖരിക്കേണ്ടതായ നികുതിക്കു പുറമെ ആയിരിക്കേണ്ടതാണ്; 

( 3) ( 3) -ാം ഉപവകുപ്പിനുപകരം താഴെ പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ടതാണ്, 
അതായത് - 


“( 3 ) ഇക്കാര്യത്തിൽ, സർക്കാരിന്, യഥാവിധിയുള്ള ധനവിനിയോഗത്തിന് 
നിയ മ സഭ നിയമനിർമ്മാണം നട ത്തി യ തി നു ശേഷം ( 1 ) -ാം ഉപ വകു പ്പി ലോ 
(2 എ ) ഉപവകുപ്പിലോ വിനിർദ്ദേശിച്ചിട്ടുളള ആവശ്യങ്ങൾക്കായി സാമൂഹ്യസുരക്ഷാ 
സെസ്സിന്റെയും മെഡിക്കൽ സെസ്സിന്റെയും അങ്ങനെയുളള പണം, അതതു സംഗതി 
പോലെ, ഉപയോഗിക്കാവുന്നതാണ്. ; 
(4) (4 ) -ാം ഉപവകുപ്പിൽ, 

- (1) “2003 - ലെ കേരള മൂല്യ വർദ്ധിത നികുതി ആക്റ്റിലെ 
(2004 - ലെ 30 ) 30 -ാം വകുപ്പിലെയും ” എന്ന വാക്കുകളും അക്കങ്ങളും ബ്രായ്ക്കറ്റും 
വിട്ടുകളയേണ്ടതാണ്; 

- (ii ) “(1) -ാം ഉപവകുപ്പ് പ്രകാരമുള്ള” എന്ന വാക്കുകൾക്കും അക്കങ്ങൾക്കും 
ബ്രായ്ക്കറ്റിനും പകരം “(1) -ാം ഉപവകുപ്പും ( 2എ ) ഉപവകുപ്പും പ്രകാരമുളള ” എന്ന 
വാക്കുകളും അക്കങ്ങളും അക്ഷരവും ബ്രായ്ക്കറ്റുംപകരം ചേർക്കേണ്ടതാണ്; 

- ( 5) ( 5) -ാം ഉപവകുപ്പിൽ, “2003 - ലെ കേരള മൂല്യവർദ്ധിത നികുതി ആക്ടിലെ 
തിട്ടപ്പെടുത്തലും ഇൻപുട്ട് ടാക്സ് ക്രഡിറ്റും , പ്രത്യേക റിബേറ്റും ഈടാക്കലും എന്ന 
വാക്കുകളും അക്കങ്ങളും വിട്ടുകളയേണ്ടതാണ്. 


( ശരിത്തർജ്ജമ) 


എൻ. കേശവൻ നമ്പൂതിരി, 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


